| ബൊറീസ്ലവ്രിത്യോവ് 
വലിയ ഹൃദയം 


1പ്രാഞ്ചക്കാട്ടുത്സവന്യജ 

സ്മാര് നമശാല 
ാട്ടവ , വപ്പി - 


A 


ത്താട്ടവ , കൂവ് 


! - 682 


vo ! 322 - 


ബാറീസ് 
ലപ്രിത്യോവ് 


. വലിയ ഹൃദയം 


പാട്ട 

സുഗ 
ാൽ ഗ്രന്ഥശാല 
ള്ളവ , വഴി- 


പ്രോഗ്രസ്സ് പബ്ലിഷേഴ്സ് 

മോസ്തോ 


വൻ കപ്പിത്താൻ മുമ്പിൽ നിന്നു. കൂർത്ത 
കൊച്ചു മൂക്കു ”. ഉന്തിയ കവിളെല്ലുകൾ . ബീവറിൻറ 
രോമംകൊണ്ടുള്ള ചുവന്ന കോളറോടുകൂടിയ ഒരു കോ 
ട്ടാണും ധരിച്ചിരിക്കുന്നതു്. പുൽപ്പരപ്പിലെ തണുത്തു 
വരണ്ട കാററടിച്ച് അവൻ ഉരുണ്ട മൂക്കു ചുവന്നി 
ട്ടുണ്ടു്. കരുവാളിച്ചു വെടിഞ്ഞ ചുണ്ടുകൾ വിറയ്ക്കുന്നു 

ണ്ടു് . എങ്കിലും വിഷാദം പൂണ്ട ആ ഇരുണ്ട കണ്ണുകൾ 
ഒട്ടൊരു കാർക്കശ്യത്തോടെ കപ്പിത്താന്റെ മുഖത്തുത 
ന്നെ തറച്ചുനിന്നു. 
- കൗതുകപൂർവ്വം അവന്റെ ചുറ്റും കൂടിയ ചുവപ്പു 
നാവികരെ അവൻ ശ്രദ്ധിച്ചതേയില്ലെന്നു തോന്നി . 
ആ ബാറ്ററിയിലെ മുതിർന്നവരുടേതും വെടിമരു 
ന്നിന്റെ പൊള്ളലേററവരുടേതുമായ ആ കർക്കശൈലോ 
കത്തിലെ - അസാധാരണനായ ഒരതിഥിയാണു് ആ 
പതിമൂന്നുകാരൻ . അവന്റെ പാദരക്ഷകൾ ശൈത്യ 
കാലത്തിടാൻ പററിയവയായിരുന്നില്ല . ചാരനിറത്തി 
ലുള്ള കാൻവാസ് ഷൂസിൻറ മുൻഭാഗം തേഞ്ഞിരു 
ന്നു . അവൻ കാലുകൾ മാറിമാറി ഊന്നിനിൽക്കു 
മ്പോൾ , അവനെ കൂട്ടിക്കൊണ്ടുവന്ന ചുവപ്പുനാവിക 
ന്റെ പക്കൽ സൈനികാസ്ഥാനത്തുനിന്നു കൊടുത്ത 
യച്ച സന്ദേശം വായിക്കുകയായിരുന്നു കപ്പിത്താൻ. 

- " " . . . യുദ്ധമുന്നണിയിലെ നിരീക്ഷണചൗക്കയി 
ലുള്ളവർ വെളുപ്പിനു” ഇവനെ പിടികൂടി. . . ഇവൻറ 
മൊഴിയനുസരിച്ച് ഇവൻ കഴിഞ്ഞ രണ്ടാഴ്ചയായി 
" നവപാത എന്ന സ്റ്റേറ്റ്ഫാമിൻറ പ്രദേശത്തുള്ള 
ജർമ്മൻ സൈനികസംഘങ്ങളെസ്സംബന്ധിച്ച വിശദ 
വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു. നിങ്ങളുടെ ബാ 
2 റററിക്കും വിലയേറിയ വിവരങ്ങൾ നൽകാൻ കഴി 


വുള്ളവനെന്ന നിലയ്ക്കും ഇവനെ നിങ്ങളുടെ അടുത്തേ 
ക്കയയ്ക്കുന്നു. 

കപ്പിത്താൻ കുറിപ്പു മടക്കി തന്റെ ഇറക്കം കുറ 
ഞ്ഞ ആട്ടിൻതോൽ കോട്ടിൻ കീശയിലിട്ടു . ബാല 
ൻറ ശാന്തവും പ്രതീക്ഷാനിർഭരവുമായ കണ്ണുകൾ 
അദ്ദേഹത്തിന്റെ മുഖത്തുതന്നെ തറച്ചനിന്നു. 
- " "നിന്റെ പേരെന്താ ? 

ബാലൻ തലയുയർത്തി, പാദങ്ങൾ കൂട്ടിയടിച്ചും 
അററൻഷനായി നിന്നു. എന്നാൽ അവൻ മുഖം 
വേദനകൊണ്ടു പിടഞ്ഞു . ഭയന്നും തന്റെ പാദങ്ങളി 
ലേക്കു കണ്ണയച്ചശേഷം അവൻ തലകുനിച്ചു നിന്നു. 

" " കോല്യ . . . നിക്കൊലായ് - വിപ്രോവ്, 
സഖാവു കപ്പിത്താൻ , അവൻ തിരുത്തിപ്പറഞ്ഞു . 

കപ്പിത്താനും അവന്റെ പാദങ്ങളിലേക്കും 
തേഞ്ഞ കാൻവാസ്ഷൂസിലേക്കും നോക്കി . അദ്ദേഹം 
ഒന്നു ഞടുങ്ങി . 

" "നിന്റെ ഷൂസ് ഈ തണുപ്പുകാലത്തിടാൻ 
പററിയതല്ലല്ലൊ, സഖാവു വിപ്രോവ് . കാലുകൾ 
തണുത്തു മരവിച്ചിരിക്കയാണു്, അല്ലെ ? 

- " " കുറച്ച്, ലജ്ജയും വിഷാദവും കലർന്ന സ്വ 
രത്തിൽ മറുപടി പറഞ്ഞിട്ടും ബാലൻ തല കുറേ ക്കൂടി. 
കുനിച്ചുപിടിച്ചു . 

ഉഷാറോടെ ചുണയായി നിൽക്കാൻ അവൻ 
ആവതു ശ്രമിച്ചു . കൊടും 
മഞ്ഞു മൂലം ഇരുമ്പുപോലെ 
കഠിനമായിക്കിടക്കുന്ന പുൽപ്പരപ്പിലൂടെ രാത്രി മുഴു 
വനും ആ ഷൂസുമിട്ട് അവൻ നടന്ന കാര്യം കപ്പി 
ത്താൻ ആലോചിച്ചു . തന്റെ ചൂടുള്ള നീളൻബൂട്ടിൻറ 
ഉള്ളിൽ അദ്ദേഹം അറിയാതെ തന്റെ കാൽവിരലുകൾ 
അനക്കിക്കൊണ്ടിരുന്നു. ബാലൻറ ചുവന്ന കവിൾ 
ത്തടങ്ങൾ തലോടിക്കൊണ്ടും അദ്ദേഹം മൃദുവായി 
പറഞ്ഞു : 


" " നീ സങ്കടപ്പെടണ്ട് 
. ഞങ്ങളുടെ ഷൂസ് വേറേ 
തരമാണു ... ലെഫററനൻറ് കോസുബ്! 

ചുവപ്പുനാവികരുടെ കൂട്ടത്തിൽനിന്നും ഹ്രസ്വകാ 
യനും പ്രസന്നവദനനുമായ ഒരു ലെഫ്ററനൻറ് ചാ 
ടിയിറങ്ങിവന്നു” കപ്പിത്താനെ സലാംവച്ചു . 

" "ഉള്ളതിൽ 
വച്ചേററവും ചെറിയ ഒരു ജോടി 
കമ്പിളിപ്പൂസ് ഉടൻ കണ്ടുപിടിച്ചു കൊണ്ടുവരാൻ 
സ്റ്റോർ കീപ്പറോടു പോയിപ്പറയൂ . 

കപ്പിത്താൻ കല്പന നിറവേററാൻ കോസുബ് 
ഓടിപ്പോയി . കപ്പിത്താൻ ബാലന്റെ തോളത്തു 
തൊട്ടു . 

" " വാ . നമുക്കും എന്റെ അറയിലേക്കു പോകാം . 
അവിടിരുന്നും നിനക്കു ചൂടു കായുകയും നമുക്കു സം 
സാരിക്കുകയും ചെയ്യാം. 

കപ്പിത്താൻറ അറയിൽ അടുപ്പ് ചീറിയും പൊ 
ട്ടിയും കത്തിക്കൊണ്ടിരുന്നു. തവണക്കാരനായ പട്ടാള 
ക്കാരൻ തങ്കനിറത്തിൽ എരിഞ്ഞുകൊണ്ടിരുന്ന കനൽ 
ക്കട്ടകളെ അങ്ങോട്ടുമിങ്ങോട്ടും മാററിവച്ചുകൊണ്ടിരു 
ന്നു . ഇളം ചുവപ്പുനിറത്തിലുള്ള തീപ്പൊരികൾ ഭിത്തി 
യിൽ പാറിനടന്നു. കപ്പിത്താൻ കോട്ടൂരി കതകിനടു 
ത്തും തൂക്കി. ചുറ്റും കണ്ണോടിച്ചുകൊണ്ടു് ബാലൻ വാ 
തിൽപ്പടിയിൽ നിന്നു. വിളക്കിന്റെ ശക്തിയേറിയ 
പ്രകാശത്തിൽ വെളുത്തു തിളങ്ങി കാണപ്പെട്ട സുഖക 
രവും ആർച്ചിന്റെ രൂപത്തിലുള്ള മച്ചോടുകൂടിയതുമായ 
ആ ഭൂഗർഭയറ അവനെ അത്ഭുതപ്പെടുത്തിയതുപോലെ 
തോന്നി . 

- " " കോട്ടൂരിക്കൊ, കപ്പിത്താൻ പറഞ്ഞു . " " ഇ 
വിടെ നല്ല ചൂടുണ്ടു്. വേനൽക്കാലത്തെ കടപ്പുറം പോ 
ലെ , എന്താ. നിൻ ദേഹം ചൂടാവട്ടെ. 

ബാലൻ കോട്ടുരി അകത്തെ ലെനിംഗം പുറത്തു 


കാണത്തക്കവണ്ണം സൂക്ഷ്മതയോടെ മടക്കിയിട്ട് എത്തി 
നിന്നു കപ്പിത്താന്റെ കോട്ടിനുമീതെ തൂക്കി. അവനെ 
ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കപ്പിത്താനും വസ്ത്രങ്ങളോടുള്ള 
അവൻ ശുഷാന്തി ഇഷ്ടപ്പെട്ടു. കോട്ടൂരി കണ്ടപ്പോൾ 
ബാലൻ ശോഷിച്ചവനാണെന്നു തോന്നി. അവൻ 
വയർ നിറയെ ആഹാരം കഴിച്ചിട്ടും വളരെക്കാലമാ 
യെന്നും കപ്പിത്താൻ വിചാരിച്ചു . 

- " " ഇരിക്കും. ആദ്യം നമുക്കു വല്ലതും കഴിക്കാം. 
അതു കഴിഞ്ഞാവാം കാര്യത്തിലേക്കു കടക്കുന്നതു്. 
വയററിലൊന്നുമില്ലെങ്കിൽ വാതുറക്കാൻ വിഷമമാ 

ണു് . പണ്ടുപണ്ടും ഒരു സൈന്യാധിപനുണ്ടായിരുന്നു. 
അദ്ദേഹം പറഞ്ഞതെന്താണെന്നോ? പട്ടാളക്കാരൻറ 
ഹൃദയത്തിലേക്കുള്ള വഴി കിടക്കുന്നതും അവന്റെ വയ 
റിലൂടെയാണെന്നു”. ആള് സമർത്ഥൻതന്നെ! നിറച്ചാ 
8 ഹാരം കഴിച്ച് ഒരു പട്ടാളക്കാരനും വിശന്നുപൊരിഞ്ഞ 


അഞ്ചുപേരെ അടിച്ചു വീഴ്ത്താം. ചായയ്ക്കു കടുപ്പം 
വേണോ? - 

വലിയൊരു കപ്പിന്റെ വക്കുവരെ കപ്പിത്താൻ 
വാസനയുള്ള ഇരുണ്ട പാനീയമൊഴിച്ചു . തിരക്കുകൂട്ടാ 
തെ ഒരു കഷ്ണം റൊട്ടി മുറിച്ചെടുത്തു അതിൻറ 
മീതെ വിരൽവണ്ണത്തിൽ വെണ്ണ പുരട്ടി . അതിനും 
മീതെ ഒരു കഷണം പുകച്ച ഇറച്ചി വന്നു . മിക്കവാ 
റും ഭീതിയോടെയാണു ബാലൻ ആ കൂററൻ സാൻ 
ഡ്വിച്ചിൽ നോക്കിയതു്. 

- ( : പേടിക്കണ്ട, പിഞ്ഞാണം അവൻ നേരെ 
നീക്കിവച്ചുകൊണ്ടു് കപ്പിത്താൻ പറഞ്ഞു. " " പഞ്ച 
സാര ആവശ്യത്തിനിട്ടോ. 

നീലിമയോടെ തിളങ്ങുന്ന പഞ്ചസാരക്കട്ടകൾ 
നിറച്ച ആറിഞ്ചു നീളമുള്ള ഒരു വെടിത്തിരക്കൂടു് അദ്ദേ 
ഹം മേശപ്പുറത്തു നിരക്കിവച്ചു . ബാലൻ ജാഗ്രതയോ 7 


TIT1 


ടെ അതിൽ നോക്കിയിട്ടും ചെറിയൊരു കട്ടയെടുത്തു 
തന്റെ ചായക്കപ്പിന്റെ അടുത്തു വച്ചു . 

" "ഓഹോ! കപ്പിത്താൻ പൊട്ടിച്ചിരിച്ചു . " " ഇതു 
ചട്ടങ്ങൾക്കെതിരാണു്. ഞങ്ങൾ ഇങ്ങനെയൊന്നുമല്ല , 
അനിയാ , ചായ കുടിക്കുന്നതു്. ഞങ്ങൾ ഡോസും നി 
റച്ചെടുക്കും. നീ ആ ചായ ചീത്തയാക്കിക്കളയുകയേയു 


അദ്ദേഹം വലിയൊരു പഞ്ചസാരക്കട്ടയെടുത്തു 
ചായയിലിട്ടുകൊടുത്തു . ബാലൻറ ശോഷിച്ച് മുഖം 
അപ്രതീക്ഷിതമായി ചുളിഞ്ഞു . അടക്കാനാവാത്ത 
വലിയ കണ്ണുനീർക്കണങ്ങൾ മേശപ്പുറത്തു വീണു. ക 
പ്പിത്താൻ നെടുതായൊന്നു നിശ്വസിച്ചിട്ട് എണീററു 
ചെന്നും അവൻ എല്ലുന്തിയ തോളത്തു കൈചുററി 
അവനെ അണച്ചുപിടിച്ചു . 

" " മതി ! നിർത്തു ! അദ്ദേഹം ഉന്മേഷപൂർവ്വം 
പറഞ്ഞു . " " നടന്നതും നടന്നു. ഇവിടെ ആരും നിന്നെ 
ഉപദ്രവിക്കില്ല . വീട്ടിൽ എനിക്കും നിന്നെപ്പോലൊരു 
മോനുണ്ടു്. അവൻറ പേരും യൂറയെന്നാണെന്ന ഒരു 
വ്യത്യാസം മാത്രമേയുള്ള. മുഖത്തു തേമലും ബട്ടൻ 
പോലത്തെ മൂക്കുമൊക്കെ അവനുമുണ്ടു്. 

ബാലൻ നാണിച്ചു വേഗംതന്നെ കണ്ണീരൊപ്പി 
ക്കളഞ്ഞു . 

-- " " എനിക്കു വിഷമമൊന്നുമില്ല , സഖാവു കപ്പി 
ത്താൻ. ഞാൻ കരഞ്ഞതും എന്റെ കാര്യമോർത്തിട്ടല്ല . 
എനിക്കു നല്ല കരുത്തുണ്ടു് 
. ഞാൻ എന്റെ അമ്മയെ 
ഓർത്തുപോയതാണു . 

"" ഓ അതു ശരി, കപ്പിത്താൻ പറഞ്ഞു . നി 
ൻറ അമ്മ ജീവിച്ചിരിപ്പുണ്ടോ 
? 

" "ഉണ്ടു്. ബാലൻ കണ്ണുകൾ പ്രകാശിച്ചു . 
| 8 " " പട്ടിണിയാണെന്നു മാത്രം. അമ്മ രാത്രിസമയത്തു 


ജർമ്മൻകാരുടെ അടുക്കളയ്ക്കടുത്തു പോയി ഉരുളക്കിഴ 
ങ്ങിൻറ തൊലി പെറുക്കിയെടുക്കും. ഒരിക്കൽ ഒരു 
പാറാവുകാരൻ അമ്മയെ കണ്ടു. അയാൾ തോക്കിൻറ 
പാത്തിവച്ച് അമ്മയുടെ കൈയിലടിച്ചു . ഇതുവരെ 
അമ്മയ്ക്ക് ആ കെ മടക്കാൻ കഴിയുന്നില്ല . 

അവൻ ചുണ്ടുകൾ ഇറുക്കിപ്പിടിച്ചു . ബാലസഹജ 
മായ സൗമ്യത അവൻറെ കണ്ണുകളിൽനിന്നോടിമറഞ്ഞു . 
അവയിപ്പോൾ ക്രൂരതയോടെ തിളങ്ങി. കപ്പിത്താൻ 
അവൻ ശിരസ്സു തഴുകി . 

" " നീ കുറച്ചൊന്നു ക്ഷമിക്കും. നിന്റെ അമ്മയേയും 
എല്ലാവരേയും ഞങ്ങൾ രക്ഷിക്കാം. നീ കുറച്ച 
കിടന്നോ. 

ബാലൻ യാചനാഭാവത്തിൽ കപ്പിത്താനെ നോ 


ക്കി 


. 


“ എനിക്കിപ്പോൾ കിടക്കണ്ട 
. അതു പിന്നെയാ 
വാം . ആദ്യം ഞാൻ അവരെപ്പററി പറയട്ടെ. 

- അവന്റെ ശബ്ദത്തിൽ ധ്വനിച്ച പിടിവാശിയു 
ടെ മുമ്പിൽ കപ്പിത്താൻ വഴങ്ങി. അദ്ദേഹം മേശയു 
ടെ എതിരററത്തു ചെന്നിരുന്നു തന്റെ നോട്ടപുസ്തകം 
പുറത്തെടുത്തു . 

" " ശരി . കേൾക്കട്ടെ. . . സ്റ്റേററ്ഫാമിൻറ പ്രദേ 
ശത്തും എത്ര ജർമ്മൻകാരുണ്ടെന്നാണു നീ പറയുന്ന 
തു ? 

ബാലൻ തലയൊന്നു കുലുക്കിയിട്ടും സങ്കോച 
ലേശമില്ലാതെ വേഗം പറഞ്ഞുതുടങ്ങി : 

" "ബവേറിയൻ കാലാൾപ്പടയുടെ ഒരു ബററാലി 
യൻ. 27 -ാം കാലാൾപ്പടഡിവിഷൻ 1 76 -ാം റ 
ജിമെൻറ് . അവർ യുദ്ധമുന്നണിയിൽ വന്നതും ഹോള 
ണ്ടിൽനിന്നാണു . 

""ഓഹോ! നീ ഇതൊക്കെ എങ്ങിനെ അറി 9 


11 


( 1 


ഞ്ഞു ? ബാലന്റെ സൂക്ഷ്മവും വിശദവുമായ ഉത്തരം 
കേട്ടും അത്ഭുതാധീനനായ കപ്പിത്താൻ ചോദിച്ചു . 

" " അറിയാതെവിടെപ്പോകാൻ ? ഞാൻ അവരുടെ 
തോൾപ്പട്ടയിലെ അക്കങ്ങൾ കണ്ടു. അവരുടെ വർത്ത 
മാനം ശ്രദ്ധിച്ചു . എനിക്കു ജർമ്മൻഭാഷ അറിയാം. 
സ്കൂളിൽ ശരിക്കു പഠിച്ചിട്ടുണ്ടു്. . . യന്ത്രത്തോക്കുധാരി 
കളായ മോട്ടോർസൈക്കിളുകാരുടെ ഒരു കമ്പനി. പ 
ന്നിത്തൊഴുത്തുകൾക്കടുത്തു ഇടത്തരം ടാങ്കുകളുടെ ഒരു 
പററൂൺ. തണ്ണിമത്തൻ നട്ടിരിക്കുന്ന പാടത്തിൻറ 
വടക്കേ അരികിൽ കിടങ്ങുകൾ വെട്ടിയിട്ടുണ്ടു്.. . 
അവർക്കവിടെ രണ്ടു പ്രതിരോധദുർഗ്ഗങ്ങളുണ്ടു്. 
ശരിക്കും ഒരുങ്ങി നിൽക്കുകയാണവർ, സഖാവു 
കപ്പിത്താൻ. പത്തു ദിവസം അവർ ലോറികളിൽ 
സിമൻറു കൊണ്ടിറക്കുകയായിരുന്നു. 109 വണ്ടി സി 
മൻറു് ഇറക്കിയിട്ടുണ്ടു്. ഞാൻ ജനലിലൂടെ ഒളിഞ്ഞു 
നോക്കി കണ്ടതാണു . 

"" പ്രതിരോധദുർഗ്ഗങ്ങളുടെ സ്ഥാനം കൃത്യമായി 
ചൂണ്ടിക്കാണിക്കാമോ? കപ്പിത്താൻ മുന്നോട്ടു കുനി 
ഞ്ഞുകൊണ്ടു ചോദിച്ചു . പൊതുവിവരങ്ങൾ മാത്രം നൽ 
കുന്ന ഒരു സാധാരണബാലനല്ല , അങ്ങേയററത്തെ ജാ 
ഗ്രതയും കൂർമ്മതയും സൂക്ഷ്മതയുമുള്ള ഒരു പട്ടാളസ്തൗട്ടാ 
ണും തന്റെ മുമ്പിലിരിക്കുന്നതെന്നും അദ്ദേഹത്തിനു 
ബോദ്ധ്യമായി. 

"" തീർച്ചയായും കാണിക്കാം. ആദ്യത്തേതും തണ്ണി 
മത്തപ്പാടത്തും പഴയ മെതിസ്ഥലത്തിനു പുറകിലാ 
ണു് . അവിടെ ചെറിയൊരു കുന്നുണ്ടു്. മറേറതു്. . . 

" " നിർത്തു ! കപ്പിത്താൻ ഇടയ്ക്കു പറഞ്ഞു : " നീ 
എല്ലാം നോക്കിക്കണ്ടും ഓർമ്മയിൽ വച്ചതു ഭേഷാ 
യി . പക്ഷെ ഒന്നോർക്കണം. ഞങ്ങൾ നിന്റെ സ്റ്റേ 
ററ°ഫാം കണ്ടിട്ടില്ല , അവിടെ പാർത്തിട്ടില്ല . തണ്ണിമ 11 


ത്തപ്പാടമെവിടെ, മെതിസ്ഥലമെവിടെ, എന്നൊന്നും 
ഞങ്ങൾക്കറിഞ്ഞുകൂടാ . എൻറനിയാ, കടൽക്കരയിൽ 
നാട്ടിയിരിക്കുന്ന പത്തിഞ്ചു വാവട്ടമുള്ള പീരങ്കികളുണ്ട് 
ല്ലൊ , കുട്ടിക്കളിയല്ല . വെറും ഊഹം വെച്ച വെടിവ 
ച്ചാൽ ലക്ഷ്യത്തിൽ കൊള്ളുന്നതിനുമുമ്പും ഒരുപാടു ഉ 
ണ്ടകൾ വെറുതെ കളയേണ്ടിവരും. പോരെങ്കിൽ നമ്മു 
ടെ ആളുകളും അവിടെയില്ലേ . നിന്റെ അമ്മയുണ്ടു” . . . 
നീ അതൊന്നും വരച്ചുകാണിക്കാമോ ? 

ബാലൻ തല പൊക്കി നോക്കി . അവന്റെ നോ 
ട്ടത്തിൽ അമ്പരപ്പു നിഴലിച്ചു . 

" " ഞാനൊന്നു ചോദിച്ചോട്ടെ, സഖാവു കപ്പി 
ത്താൻ . നിങ്ങളുടെ കൈവശം ഭൂപടമുണ്ടോ? 

" "ഉണ്ടു്. . . നിനക്കതു മനസ്സിലാവുമോ? 
: " നല്ല കാര്യം ! ബാലൻ ക്ഷോഭിച്ചു . " " എ 
ൻറ അച്ഛൻ സർവേയറാണു . എനിക്കുതന്നെ ഭൂപട 
ങ്ങൾ വരയ്ക്കാൻ കഴിയും. അത്ര ഭംഗിയായിരിക്കില്ലെ 
ന്നേയുള്ള. അച്ഛനും പട്ടാളത്തിലാണു്. സാപ്പർവിഭാഗ 
ത്തിൻ കമാണ്ടറാണദ്ദേഹം, അവൻ അഭിമാനപൂർ 
വം കൂട്ടിച്ചേർത്തു . 

" " നീ വെറുമൊരു കുട്ടിയാണെന്നു കണ്ടിട്ട് തോ 
ന്നുന്നില്ല . ശരിക്കുമൊരു നിധിയാണു , അര കിലോ 
മീററർ മാനത്തിലുള്ള ഒരു ഭൂപടം മേശപ്പുറത്തു നിവർ 
ത്തിവച്ചുകൊണ്ടും കപ്പിത്താൻ തമാശയായി പറഞ്ഞു. 
ബാലൻ മേശപ്പുറത്തു മുട്ടുകുത്തി നിന്നുകൊണ്ടും ഭൂപട 
ത്തിലേക്കു കുനിഞ്ഞുനോക്കി. അവൻ ദീർഘനേരം അ 
തിൽത്തന്നെ കണ്ണു നട്ടു . അവന്റെ മുഖം തെളിഞ്ഞു . ഭൂ 
പടത്തിലൊരിടത്തും അവൻ വിരൽ തൊട്ടു കാണിച്ചു . 

: " ഇതാ ഇവിടെയാണു” , സന്തുഷ്ടമായ പുഞ്ചി 
രിയോടെ അവൻ പറഞ്ഞു . " "എന്റെ ഉള്ളംകൈപോ 
14 ലെ എനിക്കറിയാം. നിങ്ങളുടെ ഭൂപടം ഒന്നാംതരമാ 


യിരിക്കുന്നു. പാൻപോലുണ്ടു്, എല്ലാം വിശദമാണു്. 
എല്ലാം കാണാം . ഇവിടെ ഈ ഇടുക്കിന്റെ പിന്നി 
ലാണു പഴയ മെതിസ്ഥലം. 

അവൻ യാതൊരു തെറ്റുംകൂടാതെ ഭൂപടം മനസ്സി 
ലാക്കിക്കഴിഞ്ഞിരുന്നു. താമസിയാതെ , ലക്ഷ്യസ്ഥാ 
നം അടയാളപ്പെടുത്തിക്കൊണ്ടു കപ്പിത്താൻ ഭൂപട 
ത്തിൽ ചുവപ്പുകുരിശടയാളങ്ങളുടെ ഒരു ശൃംഖല വ 
രച്ചു . തികഞ്ഞ സംതൃപ്തിയോടെ അദ്ദേഹം പുറകോ 
ട്ടു ചാഞ്ഞു ഇരുന്നു. 

" "ബലേ ഭേഷ് , കോലിൻക ! അദ്ദേഹം ബാ 
ലൻ കെ അനുമോദനരൂപേണ തടവി . " " ക 
സറിയെന്നു പറഞ്ഞാൽ മതിയല്ലൊ. 
- ഈ ഉള്ളതുറന്ന് സ്നേഹപ്രകടനം - അനുഭവപ്പെട്ട 
പ്പോൾ ബാലനിലേക്കും അവന്റെ കുട്ടിത്തം നെമി 
ഷികമായി തിരിച്ചുവന്നു. ഒരു കൊച്ചുകുഞ്ഞിനെ 
പ്പോലെ അവൻ കപ്പിത്താന്റെ കൈപ്പത്തിയിൽ 
കവിളമർത്തി. വിഷാദപൂർവ്വം തലകുലുക്കിക്കൊണ്ടു 
അദ്ദേഹം ഭൂപടം മടക്കിവച്ചു . 

- " “ സഖാവു വിപ്രോവ്, ഇനി നീ ഉടനുറങ്ങണ 
മെന്നാണു് അച്ചടക്കം ആവശ്യപ്പെടുന്നതു്. 
- ബാലൻ എതിർത്തില്ല . നിറഞ്ഞ വയറും മുറിയി 
ലെ ചൂടും ചെയ്തുതീർത്ത ജോലിയും അവനെ നിദ്രാ 
മുഖനാക്കി . അവൻ ഇമകൾ അടഞ്ഞുതുടങ്ങി. അ 
വൻ മധുരമായി കോട്ടുവായിട്ടു . കപ്പിത്താൻ അവനെ 
പലകക്കട്ടിലിൽ കിടത്തി തന്റെ ആട്ടിൻതോൽ 
കോട്ടുകൊണ്ടും അവനെ പുതപ്പിച്ചു . ബാലൻ തൽക്ഷ 
ണംതന്നെ ഉറങ്ങി. അവന്റെ അരികിൽ ചിന്താധീ 
നനായി നിൽക്കുമ്പോൾ കപ്പിത്താൻ തന്റെ മകനേ 
യും ഭാര്യയേയും ഓർത്തുപോയി. മേശയുടെ അടുത്തേ 
ക്കു മടങ്ങിവന്നു” കസേരയിലിരുന്നുകൊണ്ടും അദ്ദേഹം 15 


വെടിപ്രയോഗത്തിനാവശ്യമായ കണക്കുകൂട്ടലുകൾ ന 
ടത്താൻ തുടങ്ങി. ജോലിയിൽ മുഴുകിയിരുന്നതിനാൽ 
സമയം പോയതറിഞ്ഞില്ല . പതുക്കെയുള്ള വിളി കേ 
ട്ടും അദ്ദേഹം തിരിഞ്ഞുനോക്കി. ബാലൻ മെത്തയിൽ 
എണീററിരിക്കുന്നതാണു് അദ്ദേഹം കണ്ടതു്. അവ 
ൻറ മുഖത്തും സംഭ്രമം നിഴലിച്ചു . 
" " സഖാവു കപ്പിത്താൻ, മണിയെത്രയായി ? 

" " ഉറങ്ങും. മണിയൊന്നും നോക്കണ്ട. വെടി തുട 
ങ്ങുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചുണർത്താം. 

പക്ഷെ ബാലൻ അതുകൊണ്ടാന്നും അടങ്ങിയി 
ല്ല . അവന്റെ മുഖം ഇരുണ്ടു. അവൻ ദൃഢസ്വരത്തിൽ 
തിടുക്കത്തിൽ പറഞ്ഞു: 

" " അതു പററില്ല . എനിക്കു മടങ്ങിപ്പോയേ തീരൂ . 
ഞാൻ അമ്മയ്ക്കു വാക്കു കൊടുത്തതാണു . അല്ലെങ്കിൽ 
ഞാൻ കൊല്ലപ്പെട്ടെന്നും അമ്മ വിചാരിക്കും. നേരമി 
രുട്ടിയാലുടൻ ഞാൻ പോകും. 

കപ്പിത്താൻ അമ്പരന്നുപോയി . ആ പുൽപ്പരപ്പി 
ലൂടെയുള്ള ഭയങ്കരമായ വഴി മുഴുവൻ നടന്നുപോകാൻ 
ബാലൻ ഒരുങ്ങുകയാണെന്ന ചിന്തതന്നെ അദ്ദേഹത്തി 
നു സഹിക്കാൻ കഴിഞ്ഞില്ല . അവൻ അതു കടന്നു 
ഇവിടെ ജീവനോടെ എത്തിപ്പററിയതുതന്നെ എങ്ങി 
നെയോആണു് 
. തന്റെ അതിഥി ശരിക്കും ഉണരാ 
തെ ഉറക്കപ്പിച്ചോടെ സംസാരിക്കുകയാണോയെന്നും 
കപ്പിത്താൻ സംശയിച്ചു . 

"" നീ എന്തസംബന്ധമാണു പറയുന്നതു , അദ്ദേ 
ഹം പറഞ്ഞു . " " നീ പോകാൻ ആരും സമ്മതിക്കും ? 
അഥവാ ജർമ്മൻകാർ നിന്നെ പിടികൂടിയില്ലെങ്കിൽ 
ത്തന്നെ സ്റ്റേററ°ഫാമിലേക്കു ഞങ്ങൾ തൊടുത്തുവിടുന്ന 
പീരങ്കിയുണ്ടകൾ നിന്റെ ദേഹത്തു വീഴാൻ മതി . 
നിന്നെ കൊന്നും നിന്നോടു നന്ദി കാട്ടാൻ ഞാൻ 17 


കൊതിച്ചിരിക്കുകയാണെന്നു വിചാരിച്ചോ? വിഡ്ഡി 
ത്തം കാട്ടാതെ കിടന്നുറങ്ങു ” . 
ബാലൻ നെററിചുളിച്ചു . അവന്റെ മുഖം ചുവന്നു. 
" " ജർമ്മൻകാർ എന്നെ പിടിക്കില്ല . അവർ രാത്രി 
ഇറങ്ങിനടക്കില്ല . അവർക്കു കൊടുംമഞ്ഞിനെ പേടി 
യാണു്. എനിക്കും ഓരോ കൊച്ചു വഴിയും മനപ്പാഠ 
മാണു്. ദയവുചെയ്ത്എന്നെ പോകാൻ സമ്മതിക്കൂ . 

അവൻ ദൃഢമായും നിർബ്ബന്ധപൂർവ്വവും ഒട്ടൊരു 
ഭീതിയോടെയും യാചിച്ചുകൊണ്ടിരുന്നു. " " ഇവൻ 
വരവും കഥയുമെല്ലാം വെറുതെ കെട്ടിച്ചമച്ച നേരമ്പോ 
ക്കോ സൂത്രമോ ആയിരിക്കുമോ? എന്നുംകപ്പിത്താൻ 
നിമിഷനേരത്തേക്കും ആലോചിച്ചുപോയി . പക്ഷേ 
അവൻറ ശോകാർത്തമായ തെളിഞ്ഞ കണ്ണുകളിലേക്കു 
നോക്കിയപ്പോൾ താനങ്ങിനെ സംശയിച്ചല്ലോ 
എന്നോർത്തും അദ്ദേഹം ലജ്ജിച്ചു . 

" " നിങ്ങൾക്കറിയാമോ, സഖാവു കപ്പിത്താൻ, 
ജർമ്മൻകാർ ആരേയും കൃഷിക്കളത്തിനു പുറത്തു വിടു 
കയില്ല . അവർ പെട്ടെന്നെങ്ങാനും വന്നും പരിശോ 
ധന നടത്തിയാൽ എന്റെ അമ്മയോടായിരിക്കും പ 
കവീട്ടുന്നതു്. : 

തെല്ലും ശിശുസഹജമല്ലാത്തൊരു ഉൽക്കണ്ഠ അവ 
ൻറ ശബ്ദത്തിൽ ധ്വനിച്ചു . അമ്മയെന്തു സംഭവിക്കു 
മെന്നു വിചാരിച്ച് അവൻ യഥാർത്ഥത്തിൽ വ്യാകുല 
പ്പെടുകയാണു . 

"" നീ പരിഭ്രമിക്കണ്ട! എനിക്കെല്ലാം മനസ്സിലാ 
യി , തന്റെ വാച്ച് പുറത്തെടുത്തു നോക്കിയിട്ട് 
പ്പിത്താൻ പറഞ്ഞു . " " നിനക്കും നിന്റെ അമ്മയെക്കു 
റിച്ചു വിചാരമുള്ളതു് വളരെ നല്ലതാണു . . . ഇപ്പോൾ 
മണി 16 . 3 0 ആയി. നമുക്കു നിരീക്ഷണചൗക്കയിൽ 
20 പോയി എല്ലാം ഒന്നുകൂടി പരിശോധിക്കാം. നേരമി 


രുട്ടിയാലുടനെ എന്റെ ആളുകൾ കഴിയുന്നത്ര ദൂരം നി 

ന്നെ കൊണ്ടാക്കുമെന്നു ഞാൻ ഉറപ്പുതരുന്നു. എന്താ, 
മനസ്സിലായോ ? 

- കാലാൾപ്പട നിലയുറപ്പിച്ചിരുന്ന ഭാഗത്തിനടുത്തു 
ള്ള നിരീക്ഷണചൗക്കയിലിരുന്നും കപ്പിത്താൻ ദൂരമാ 
പിയിലൂടെ നോക്കി . ഇടുക്കുകളിലേക്കു കാററടിച്ചുകൊ 
ണ്ടുവന്ന ധൂസരപീതഹിമപാളികളാൽ ആവൃതമായി 
കുന്നും മേടുമായിക്കിടക്കുന്ന ക്രൈമിയൻ പുൽപ്രദേശ 
മാണു് അദ്ദേഹം കണ്ടതു . പാടലവർണ്ണത്തിലുള്ള സ 
ന്ധ്യാവെളിച്ചം - മങ്ങിത്തുടങ്ങിയിരുന്നു. അകലെയുള്ള 
സ്റ്റേററ°ഫാമിലെ കായ്കനിത്തോപ്പുകളുടെ നേരിയ 
ഒരു കീറു് ചക്രവാളത്തിൽ ഇരുണ്ടുകാണപ്പെട്ടു. ആ 
തോപ്പുകളിലേക്കും അവയ്ക്കിടയിൽ വെള്ളപ്പൊട്ടുകളാ 
യിക്കണ്ട് കെട്ടിടങ്ങളിലേക്കും കപ്പിത്താൻ ദീർഘനേരം 
നോക്കി . പിന്നീടദ്ദേഹം ബാലനെ വിളിച്ചു . 

" "വന്നു നോക്കു . ഒരുപക്ഷെ നിനക്കും നിൻറ 
അമ്മയെ കാണാൻ കഴിഞ്ഞേക്കും. 

- തമാശകേട്ടു പൊട്ടിച്ചിരിച്ചുകൊണ്ടും ബാലൻ 
കുഴൽക്കണ്ണാടിയുടെ അടുത്തേക്കു വന്നു. തന്റെ അതി 
ഥിക്കും അവന്റെ ജന്മസ്ഥലത്തിന്റെ ഒരു വിശാലദ 
ശ്യം കാട്ടിക്കൊടുത്തുകൊണ്ടു് കപ്പിത്താൻ കുഴൽക്കണ്ണാ 
ടി മെല്ലെ തിരിച്ചു . പെട്ടെന്നും ബാലൻ ശ്വാസം 
വലിച്ചു . കുഴൽക്കണ്ണാടിയുടെ പിന്നിൽനിന്നും തല 
വലിച്ചുകൊണ്ടു” അവൻ കപ്പിത്താന്റെ കുപ്പായക്കയ്യിൽ 
പിടിച്ചുവലിച്ചു . 

" " മൈന ക്കൂടു ” ! എൻറ മൈന കൂടു ” , സഖാവു ക 
പ്പിത്താൻ ! ഒരു പയനിയറിൻറെ വാക്കു വിശ്വസി 


അത്ഭുതസ്തബ്ദനായ കപ്പിത്താൻ കുഴൽക്കണ്ണാടിയി 
ലൂടെ നോക്കി . നഗ്നമായ പോസ്റ്റാർ മരത്തലപ്പുകളുടെ 21 


നിരകൾക്കു മീതെ , തുരുമ്പിൻറ പാടുകളോടുകൂടിയ 
പച്ചമേൽ ക്കൂരയുടെ മീതെ , നീണ്ടാരു കമ്പിന്മേൽ ഒരു 
ഇരുണ്ട ചതുരം വളരെച്ചെറുതായി കണ്ടു. കാർമേഘങ്ങ 
ളുടെ ചാരനിറമാർന്ന വിരിപ്പിന്റെ പശ്ചാത്തലത്തിൽ 
കപ്പിത്താൻ അതു വ്യക്തമായി കണ്ടു. അദ്ദേഹം തല 
നിവർത്തി നെറ്റി ചുളിച്ചുകൊണ്ടും കുറേനേരം ഇരു 
ന്നു . ആ മൈന കൂടു കണ്ടപ്പോൾ അവ്യക്തമായി മന 
സ്സിലുദിച്ച ഒരു ചിന്ത കൂടുതൽ കൂടുതൽ രൂഢമൂലമായി. 
അദ്ദേഹം ബാലനെ കൈയ്ക്കു പിടിച്ച് മാററിനിർത്തി 
യിട്ട് അടക്കിയ സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങി. 

" "മനസ്സിലായോ? സംസാരിച്ചു തീർന്നപ്പോൾ 
അദ്ദേഹം ചോദിച്ചു . പ്രസന്നമുഖത്തോടെ ബാലൻ ത 
ലകുലുക്കി. 

- മാനം ഇരുണ്ടു. തണുത്തുകോച്ചുന്ന ശൈത്യകാല 
22 ക്കാററും കടലിൽനിന്നടിക്കുന്നുണ്ടു്. കപ്പിത്താൻ ബാ 


ലനെ യുദ്ധമുന്നണിയിലേക്കു കൂട്ടിക്കൊണ്ടുപോയി. അ 
വിടെ എത്തിയപ്പോൾ കമ്പനികമാണ്ടറെ കാര്യം ചു 
രുക്കത്തിൽ ധരിപ്പിച്ചശേഷം ബാലനെ രഹസ്യമായി 
കൃഷിക്കളത്തിനടുത്തെത്തിക്കാൻ അദ്ദേഹം അപേക്ഷി 
ച്ചു . രണ്ടു ചുവപ്പുനാവികർ ബാലനോടൊപ്പം ഇരുട്ടിൽ 
മറഞ്ഞു. തന്റെ കല്പനപ്രകാരം സ്റ്റോറിൽനിന്നു കൊ 
ണ്ടുവന്ന പുതിയ കമ്പിളിബൂട്ടുകളുടെ തിളക്കം കണ്ണിൽ 
നിന്നു മറയുന്നതുവരെ കപ്പിത്താൻ അവരുടെ പോക്കു 
നോക്കിനിന്നു. എങ്ങും നിശ്ശബ്ദത കളിയാടി . എങ്കി 
ലും അപ്രതീക്ഷിതമായി വല്ല വെടിയൊച്ചയും കേൾ 
ക്കുന്നുണ്ടോയെന്നു ചെവിയോർത്തുകൊണ്ടു് കപ്പിത്താൻ 
ഉൽക്കണ്ഠയോടെ കാത്തുനിന്നു . അരമണിക്കൂർ നേരം അ 
വിടെ നിന്നശേഷം അദ്ദേഹം തന്റെ ബാറററിയിലേ 
ക്കു മടങ്ങി . 


23 


അദ്ദേഹത്തിനു രാത്രി ഉറക്കം വന്നില്ല . ധാരാളം 
ചായകുടിച്ചും വായിച്ചും അദ്ദേഹം സമയം തള്ളിനീ 
ക്കി . പുലർച്ചയുമുമ്പുതന്നെ അദ്ദേഹം നിരീക്ഷണത 
ക്കയിലെത്തി. ചാരനിറമാർന്ന പുകപടലത്തിനിടയി 
ലൂടെ കമ്പിൻതുഞ്ചത്തെ കറുത്ത ചതുരം കണ്ടമാത്രയിൽ 
അദ്ദേഹം സമചിത്തതയോടെ പോരാട്ടത്തിനു തയ്യാറെ 
ടുത്തു . അദ്ദേഹം കല്പന നൽകി. പീരങ്കിപ്പടികൾ 
വിജനമായ പുൽപ്പരപ്പിനു മീതെ ഇടിനാദം പോലെ 
മുഴങ്ങി . എങ്ങോട്ടും പോകാതെ അവിടെത്തന്നെ നില 
യുറപ്പിച്ചുകൊണ്ടും കുഴൽക്കണ്ണാടിയിലൂടെ നോക്കിയ 
പ്പോൾ കമ്പിൻതുഞ്ചത്തെ കറുത്ത ചതുരം നീങ്ങുന്നതു 
കപ്പിത്താൻ വ്യക്തമായി കണ്ടു- --രണ്ടുതവണ് 
, ചെറി 
യൊരു ഇടവേളയ്ക്കുശേഷം മൂന്നാമതൊരിക്കൽ കൂടി . 
- വെടി ലക്ഷ്യം കവിഞ്ഞു് വലത്തോട്ടു നീങ്ങി 
പ്പോയി -- കപ്പിത്താൻ ആ സന്ദേശം വായിച്ചു . ഉന്നം 
തിരുത്താൻ അദ്ദേഹം ഉടനടി കല്പന നൽകി. ഇത്തവ 
ണ് കൂടും അനങ്ങിയില്ല . കപ്പിത്താൻ രണ്ടു പീരങ്കി മേ 
ടകളിൽനിന്നും ഒരേ സമയത്തും ആക്രമണം തുടങ്ങി. 
പൊട്ടിത്തെറികളുടെ ധൂമപടലത്തിൽ കല്ലും തടിയും 
മേലോട്ടു തെറിക്കുന്നതും പീരങ്കി ഭടൻ തഴക്കമുററ കൂർ 
മ്മദൃഷ്ടികളോടെ അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന്റെ മുഖ 
ത്തു ഒരു പുഞ്ചിരി വിരിഞ്ഞു . മൂന്നാമത്തെ വെടിക്കു 
ശേഷം അദ്ദേഹം ഉന്നം അടുത്ത ലക്ഷ്യത്തിലേക്കു തി 
രിച്ചു . വീണ്ടും അദ്ദേഹം തനിക്കു മാത്രമറിയാവുന്ന ഭാ 
ഷയിൽ മൈന കൂടുമായി കുശലപ്രശ്നം നടത്തി. ഭൂപട 
ത്തിൽ വെടിക്കോപ്പുശേഖരങ്ങളെ സൂചിപ്പിക്കുന്ന ചു 
വപ്പുകുരിശടയാളങ്ങളായിരുന്നു മൂന്നാമത്തെ ലക്ഷ്യം. 
ഇത്തവണ കപ്പിത്താൻ” ആദ്യവെടിയിൽത്തന്നെ ഉന്നം 

പിഴച്ചില്ല . വിളറിയ തീവെട്ടത്തിന്റെ വലിയൊരു 
- 24 കീറു് ചക്രവാളത്തിൽ പടർന്നു. വലിയൊരു ചുരുളൻ 


രോമത്തൊപ്പിപോലെ ചാരനിറത്തിലും തവിട്ടുനിറ 
ത്തിലും പുകപടലങ്ങൾ കുത്തനെ ഉയർന്നു. അവയുടെ 
അടിഭാഗത്തു മിന്നൽപ്പിണരുകളുടെ തിളക്കം 
കണ്ടു. സർവ്വതും വൃക്ഷങ്ങളും മേൽക്കൂരകളും തുഞ്ച 
ത്തും കറുത്ത ചതുരമുള്ള കമ്പുമെല്ലാം – ആ പുകയിൽ 
അപ്രത്യക്ഷമായി. സ്ഫോടനംകൊണ്ടും നിലം കുലു 
ങ്ങി . ഒരു ഭൂകമ്പമുണ്ടായോ എന്നു തോന്നിപ്പോയി . 
കൃഷിക്കളത്തിനും എന്തു സംഭവിച്ചെന്നു കപ്പിത്താൻ 
ഉൽക്കണ്ഠയോടെ ആലോചിച്ചു . 
- ബസ്സർ ശബ്ദിച്ചു . വെടി നിർത്തണമെന്ന അഭ്യർ 
ത്ഥന മുന്നണിക്കിടങ്ങുകളിൽനിന്നു വന്നു. നാവികർ 
കടന്നാക്രമണം തുടങ്ങി . അവർ ജർമ്മൻ കിടങ്ങുകളി 
ലേക്ക് ഇരച്ചുകയറി . ബാറററിയുടെ ചുമതല കോസു 
ബിനെ ഏല്പിച്ചിട്ടും കപ്പിത്താൻ ഉടൻതന്നെ അവിടെ 
തയ്യാറാക്കിവച്ചിരുന്ന മോട്ടോർസൈക്കിളിൽ കയറി 
പാടത്തിന്റെ നടുവിലൂടെ ഓടിച്ചുപോയി. അക്ഷമ 
അദ്ദേഹത്തെ മുന്നോട്ടു തള്ളി. യന്ത്രത്തോക്കുകളുടെ 
ചീറലും കൈബോംബുകളുടെ പൊട്ടലും ഇപ്പോൾ 
കേൾക്കാം. ബാറ്ററിയിൽനിന്നുള്ള ഉന്നം പിഴയ്ക്കാത്ത 
ഊക്കൻ പീരങ്കി വെടിപ്രയോഗത്താൽ സ്തംഭിച്ചുപോയ 
ജർമ്മൻകാർ ദുർബ്ബലമായി എതിർത്തുനിന്നശേഷം 
പിൻവാങ്ങി. മോട്ടോർസൈക്കിൾ ഇട്ടെറിഞ്ഞു് കപ്പി 
ത്താൻ വയലിലൂടെ സ്റ്റേറ്റ്ഫാമിന്റെ നേർക്കോടി . 
ഇതേ സ്ഥലത്തും ഇന്നലെ ആരെങ്കിലും ഇതുപോലെ 
ഓടിയിരുന്നെങ്കിൽ വെടിയുണ്ടകളുടെ ഒരു ശരവർഷം 
അയാളെ എതിരേൽക്കുമായിരുന്നു. സ്റ്റേറ്റ്ഫാമിൻറ 
പ്രാന്തപ്രദേശത്തുനിന്നും സെമഫോർകൊടികളുടെ ചുവ 
പ്പവിളക്കുകൾ ശത്രുവിന്റെ പിൻവാങ്ങലിനെ വിളി 

ച്ചറിയിച്ചുകൊണ്ടു പ്രസന്നമായി മിന്നിക്കൊണ്ടിരുന്നു. 
- 26 കത്തുന്ന പെട്രോളിൽനിന്നുള്ള രജതാഭമായ പുക തോ 


പുകളുടെ മീതെ ഒഴുകിനടന്നു. പൊട്ടിച്ചിതറുന്ന വെടി 
ക്കോപ്പുകളുടെ സീൽക്കാരങ്ങൾ കേൾക്കാം. ഒടിഞ്ഞു 
വിണ്ടുകീറിയ പോപ്ലാർ മരങ്ങളുടെ നടുവിലുള്ള പച്ച 
ച്ചായമടിച്ച മേൽക്കൂരയെ ലക്ഷ്യമാക്കി കപ്പിത്താൻ 
കുതിച്ചു . പുതപ്പ ചുററിയ ഒരു സ്ത്രീ പടിയിറങ്ങിവരു 
ന്നതു് അകലെനിന്നേ അദ്ദേഹം കണ്ടു. ഒരു ബാലൻ 
അവരുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടു്. ഓടിവരുന്ന കപ്പി 
ത്താനെ കണ്ടമാത്രയിൽ അവൻ പിടിവിടീച്ച് അദ്ദേ 
ഹത്തിന്റെ നേരെ ഓടിച്ചെന്നു. ഓടിവരുന്ന വരവിൽ 
ത്തന്നെ കപ്പിത്താൻ അവനെ എടുത്തു പൊക്കി, മേ 
ലോട്ടെറിഞ്ഞുപിടിച്ചിട്ടും അവന്റെ കവിളത്തും ചുണ്ട 
ത്തും കണ്ണിലുമെല്ലാം തുരുതുരെ ചുംബിച്ചു . ആ നിമി 
ഷത്തിൽ ഒരു കൊച്ചുകുട്ടിയാവാൻ ആഗ്രഹിക്കാഞ്ഞി 
ട്ടോ എന്തോ 
, ബാലൻ സർവ്വശക്തിയുമെടുത്തു ” കപ്പി 
ത്താന്റെ നെഞ്ചത്തു തള്ളിയിട്ടും അദ്ദേഹത്തിൻറ 
ആശ്ലേഷത്തിൽനിന്നു കുതറിമാറി . കപ്പിത്താൻ പിടി 


വിട്ടു . 


കോല്യ പുറകോട്ടു മാറിനിന്നു , മറച്ചുവയ്ക്കാത്ത 
അഭിമാനത്തോടെ. സലാംവച്ചിട്ടും ഇങ്ങനെ പറഞ്ഞു: 

:" സഖാവു കപ്പിത്താൻ, ബാറററിയിലെ സ്കൂട്ട 
നിക്കൊലായ വിപ്രോവ് അവനെ ഏല്പിച്ച സെ 
നികദൗത്യം നിറവേററി . 

" " മിടുക്കൻ, നിക്കൊലായ വിപ്രോവ്, കപ്പി 
ത്താൻ പറഞ്ഞു . " "നിന്റെ സേവനത്തിനു നന്ദി. 

അവൻ കൂടെയുള്ള സ്ത്രീ ദണ്ഡിതനയനങ്ങളോടും 
പരിക്ഷീണമായ പുഞ്ചിരിയോടും കൂടി കപ്പിത്താനെ 
സമീപിച്ചു . തെല്ലൊരു സങ്കോചത്തോടെ അവർ അദ്ദേ 
ഹത്തിനു ഹസ്തദാനംചെയ്തു. 

"" ഇവൻ നിങ്ങളെ എത്ര കാത്തെന്നോ! ഞങ്ങളെ 
ല്ലാവരും കാത്തിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരേ, 
നിങ്ങൾക്കു നന്ദി ! ! ! 


27 


KlawufusSewproucro 

|(reconouശം900 

29-1st 


rs 


. 


1 


{\ 


റഷ്യൻ മട്ടിൽ അവർ കപ്പിത്താനെ താണു 
വണങ്ങി. കോല്യ അമ്മയേയും കപ്പിത്താനേയും മാ 
റിമാറി നോക്കി . അവൻ പുഞ്ചിരിച്ചു . 

- "" നീ നിന്റെ ജോലി വളരെ ഭംഗിയായി നി 
റവേററി . . . - പീരങ്കിയുണ്ടകൾ വീണുകൊണ്ടിരുന്ന 
പ്പോൾ ആ തട്ടുമ്പുറത്തിരിക്കാൻ വല്ലാതെ പേടി 
തോന്നിയില്ലേ ? അവനെ അരികിലണച്ചുകൊണ്ടു 
കപ്പിത്താൻ ചോദിച്ചു . 
- " " എങ്ങിനെ പേടിക്കാതിരിക്കും , സഖാവു കപ്പി 
ത്താൻ ? ശുദ്ധഗതിയോടെ ബാലൻ തുറന്നുപറഞ്ഞു . 
" " ആദ്യത്തെ ഉണ്ടകൾ വന്നു. വീണപ്പോൾ സർവ്വതും 
കുലുങ്ങുകയായിരുന്നു. ഇപ്പോൾ തവിടുപൊടിയാകുമെ 
ന്നു വിചാരിച്ചു . ഞാൻ തട്ടുമ്പുറത്തുനിന്നും ഓടിപ്പോ 
വാൻ തുടങ്ങിയതാണ്. പക്ഷെ എനിക്കു നാണക്കേടു 
തോന്നി. കിടുകിടെ വിറയ്ക്കുന്നുണ്ടായിരുന്നെങ്കിലും ഞാ 
ൻ എന്നോടുതന്നെ പറഞ്ഞു : ഇരിക്കവിടെ ! ഇരിക്കും ! 
നിനക്കു ഓടിപ്പോവാൻ അവകാശമില്ല ! അങ്ങനെ 
പടക്കോപ്പുശേഖരം പൊട്ടിത്തെറിയ്ക്കുന്നതുവരെ ഞാൻ 
അവിടെത്തന്നെ ഇരുന്നു 
.. . . പിന്നീടും എങ്ങിനെ അ 
വിടന്നും ഓടിയിറങ്ങിയെന്നു ഞാൻ 
തന്നെ ഓർക്കുന്നി 
ല്ല . 

- വികാരക്ഷോഭംകൊണ്ടും അവനു വീർപ്പുമുട്ടി . വ 
ലിയൊരു ഹൃദയത്തിൻറ , സ്വന്തം ജനതയുടെ ഹൃദയ 
ത്തിൻറ , ഉടമയായ ആ കൊച്ചു റഷ്യൻ ബാലൻ - 
പതിമ്മൂന്നു വയസ്സ് മാത്രം പ്രായമുള്ള ആ വീരപുരുഷ 
ൻ - എന്തു പറയേണ്ടുവെന്നറിയാതെ കപ്പിത്താൻറ 
കോട്ടിൽ മുഖമൊളിച്ചു . 


ഴusofthe 

|fiscera നഴt-1short 

കകയcta. 

tr *സാ 


1942 മേയ് മാസം 


11പാഞ്ചക്കാട്ട സുബ്രറh fണ്യവാ 

സ്മാരക111 11 
ാട്ടുവ , കൂവപ്പട്ട - 1 1 2 


ചിത്രങ്ങൾ : വൈ . ഫൊമേൻകൊ 


വിവർത്തനം: ഗോപാലകൃഷ്ണൻ 


duke 


espere 


mune 


MUNDO 


mindes 


- 11 / 0 


Б . ЛАВРЕНЕВ 
БОЛЬШОЕ СЕРДЦЕ 


prigo 
to ming 


На яз. малаялам 


ം മലയാള പരിഭാഷയും ചിത്രങ്ങളും. 

പ്രോഗ്രസ്സ് പബ്ലിഷേഴ്സ് 1978 
സോവിയറ്റ് യൂണിയനിൽ അച്ചടിച്ചതു 


70802 - 537 


01401) .78 740 - 77 


